© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


209 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശശികല, എല്‍. മരണപ്പെട്ട 


മകന്റെ ഭാരൃ 39 


2 ജഗന്‍ എസ്‌. നായര്‍ മരണപ്പെട്ട 


മകന്റെ മകന്‍ 8 


പരേതയുടെ ഭര്‍ത്താവ്‌, മകന്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല. 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ3-12945/2020. 2020 നവംബര്‍ 25. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
ഉറിയാക്കോട്‌ പി. ഒ., പീസ്‌ ഭവനില്‍ എ. ഡേവിഡ്‌ ജോണ്‍സണ്‍, 
യമീമ, പി. എന്നിവര്‍ മരിച്ചുപോയതിനാല്‍ പരേതരുടെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ 
വില്ലേജില്‍ ഈരൂട്ടമ്പലം പി. ഒ., ചെവിടംകോട്‌, ക്രസ്റ്റ്‌ 
ഹാഈസ്‌ എന്ന വിലാസത്തിലെ താമസക്കാരിയായ റീജ, ഡി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍, വെള്ളനാട്‌, 
മുട്ടത്തറ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ക്കാര്‍ യഥാരകമം 4-1-2020, 23-10-2017 എന്നീ 
തീയതികളില്‍ മരിച്ചുപോയതായും പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്നവരാണുള്ള തെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ലിജാ ജോണ്‍സണ്‍ മകള്‍ 37 
2 റീജ, ഡി. ക 35 
പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതരുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ എ3-13192/2020. 2020 ഡിസംബര്‍ 24. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശാസ്‌താംകോട്ട വില്ലേജില്‍ 
പോരുവഴി പി. ഒ. പനപ്പെട്ടി, സിനിമാപറമ്പ്‌, അഭിജിത്ത്‌ 
ഭവനില്‍ അശോകന്‍പിള്ള, ആര്‍. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂലുങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 


109 


സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട 
താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ പേയാട്‌ പി. &., 
പനവിളാകം ലെയ്ന്‍, സൌപര്‍ണ്ണിക എന്ന വിലാസത്തിലെ 
താമസക്കാരിയായ ശ്ശരീകല, ജി. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ശാസ്താംകോട്ട, വിളപ്പില്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാന്‍ 14-10 -2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ശ്രീകല, ജി. ഭാര്യ 45 

2 അഭിജിത്ത്‌, എ. മകന്‍ 16 

3 ഭാഗ്യശ്രീ അശോക്‌ മകള്‍ 8 

4 ലക്ഷ്മിക്കുട്ടി അമ്മ മാതാവ്‌ 82 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ സന്താനങ്ങള്‍ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 


കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
കാട്ടാക്കട. തഹശീല്‍ദാര്‍. 


KOLLAM DISTRICT 
Kollam Taluk 


പരസ്യം 


() 


നമ്പര്‍ ബി2-13124/2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ മാടന്‍നട, 
തെക്കേവിള, നിഷാ വിഹാറില്‍ ജി. വിശ്വനാഥന്‍ ഭാരൃ 
രതിഭായി 7-7-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി 
വീട്ടില്‍ വിശ്വനാഥന്‍, ജി. ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്‍മേല്‍ മുണ്ടയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വിശ്വനാഥന്‍, ജി. ഭര്‍ത്താവ്‌ 73 

2 ഷിനു വിശ്വനാഥന്‍ മകന്‍ 40 

3 ഷിജൂ, വി. ആര്‍. ി 36 

4 നിഷ വിശ്വനാഥന്‍ മകള്‍ 41 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


210 





പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
.പസിദ്ധ പ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(2) 


നമ്പര്‍ ബി2-13191/2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ ഇരവിപുരം വില്ലേജില്‍ കന്നിമേല്‍ 
നഗര്‍, ബ്ലൂം ഡെയിലില്‍ എ. റോബിന്‍സണ്‍ റൊഡ്രിഗസ്‌ 
8/0 ആല്‍ബര്‍ട്ട്‌ റെഠ്രഡിഗസ്‌ 3-7-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി 
വീട്ടില്‍ (്രീസ റോബിന്‍സണ്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്‍മേല്‍ ഇരവിപുരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 


വിചാരണ നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്നറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 (slaw റോബിന്‍സണ്‍ ഭാര്യ 59 
2 റോമിയോ റൊഡ്രിഗസ്‌ മകള്‍ 37 


3 റിയ അജി 35 


മമ 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(3) 


നമ്പര്‍ ബി2-14284/2020. 2020 സെപ്റ്റംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ കുരീപ്പുഴ 
തണ്ടേക്കാട്‌, അഭിലാഷ ഭവനത്തില്‍ അഭിലാഷ്‌, എ. 6-1-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്ുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ മേരി ഷീബ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ തൃക്കടവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെപ്പറയുന്നയാള്‍ 
അനന്തരാവകാശിയാണെന്നറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌, 
ബന്ധം 
അനില്‍ മൈക്കിള്‍ പിതാവ്‌ 46 
(പരേതന്‍ അവിവാഹിതനായിരുന്നു) 
പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച 


കക്ഷിയാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 
ദിവസത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ ശേഷമോ തപാലിലോ 
ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


110 


(4) 


നമ്പര്‍ ബി2-13433/2020. 2020 സെപ്റ്റംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ പാരിപ്പള്ളി വില്ലേജില്‍ കോട്ടയ്ക്കേറം 
രാമകൃഷ്ണ വിഹാറില്‍ എന്‍. രാമകൃഷ്ണപിള്ള 26-10-2012-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ സരസ്വതി അമ്മ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പാരിപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി അമ്മ ഭാര്യ 73 


2 സുരേഷ്‌ ബാബു, എസ്‌. ആര്‍. മകന്‍ 56 


3 രാജേഷ്‌, ആര്‍. 37 


മമ 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(5) 


നമ്പര്‍ ബി2- 13084 /2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ 


ചന്ദനത്തോപ്പ്‌, വായനശാല ജംഗ്ഷനില്‍ ഉണ്ണി, ജെ. 5/0 
കെ. ജനാര്‍ദ്ദനന്‍ 1-1-2019-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ഷെര്‍ളി 


ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കൊറ്റങ്കര 


വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 


നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 
(oa പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷെര്‍ളി ഭാരൃ 46 
2 വിഷ്ണു മകന്‍ 20 
3 ജിഷ്ണു 5 18 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ 
കാലാവധിക്കുശേഷമോ 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


കാണിച്ച്‌ 


ഹാജരാകേണ്ടതാണ്‌. 


തപാലിലോ ഹാജരാക്കുന്ന 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


211 





(6) 


നമ്പര്‍ ബിദ3-21102/2020. 2020 ഡിസംബര്‍ 29. 


കൊല്ലം താലൂക്കില്‍, കിളികൊല്ലൂര്‍ വില്ലേജില്‍ 
കന്നിമേല്‍ ചേരിയില്‍ കടപ്പാക്കട പി. ഒ., ഠൌണ്‍ അതിര്‍ത്തി, 
ഭ്രരശീ വീട്ടില്‍ ഡോ. അനുപ്കൃഷ്ണ 1-10-2020-ല്‍ 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ ജി. രതീഭായ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കിളികൊല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജി. രതിഭായ്‌ മാതാവ്‌ 66 
2 അര്‍ച്ചന ബിജു ഭാര്യ 33 
3 ആദിത്യകൃഷ്ണ മകന്‍ 7 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(7) 


നമ്പര്‍ ബി2-13199/2020. 2020 സെപ്റ്റംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
കന്റോണ്‍മെന്റ്‌ സി. ആര്‍. എ.-73 ഡിപ്പോ പുരയിടത്തില്‍ 
ഗണേശന്‍ 8/0 സുബ്ബയ്യന്‍ 23-4-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
സഹോദരന്‍ ടി വീട്ടില്‍ ഗുരുസ്വാമി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ച്രദ്രശേഖരന്‍ സഹോദരന്‍ 55 
2 ഗുരുസ്വാമി > 49 
3 കണ്ണന്‍ ം 46 
4 മണികണ്ഠന്‍ » 44 
5 വിമല സഹോദരി 36 
6 കുമാര്‍ സഹോദരന്‍ 34 


7 മുരുകേശന്‍ * 32 


8 രമേശന്‍ ം 30 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 
(പരേതന്‍ അവിവാഹിതനായിരുന്നു.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌.കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


Gaz. No. 2/2021/DTP (CLR). 


111 


(8) 


നമ്പര്‍ ബി2-13094 /2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ കൊല്ലും ഈസ്റ്റ്‌ വില്ലേജില്‍ 
ഉളിയക്കോവില്‍ സന്ധ്യ നിവാസില്‍ ച്ര്ദ്രന്‍ 
6/0 കൊച്ചുകുഞ്ഞ്‌ 19-2-2015-ല്‍ മരണപ്പെട്ടുപോയതായും 


കെ. 


വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ 
ഭാര്യ ടി വീട്ടില്‍ മഹേശ്വരി, എന്‍. ബോധിപ്പിച്ചുവന്ന 


നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 


അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌; കൊറ്റങ്കര, കിളികൊല്ലൂര്‍ 

[ ററ റ ൩൨ 
വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
കളാണെന്ന്‌ അറിയുന്നു. 


അനന്തരാവകാശി 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മഹേശ്വരി ഭാര്യ 66 
2 സുനില്‍കുമാര്‍ മകന്‍ 53 
3 ഷഹാനി കുമാര്‍ മകന്‍ 48 
4 സന്ധൃലാലി മകള്‍ 45 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെണ്‍് 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 


കാണിച്ച്‌ 


രപസിദ്ധപ്പെടുത്തി കൃതൃം 30ദിവസത്തി നുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
ആക്ഷേപങ്ങള്‍ 


തപാലിലോ ഹാജരാക്കുന്ന 


പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(9) 


നമ്പര്‍ ബി2-19957 /2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം 
ഉപാസന നഗര്‍ 37, ഷാജി മന്ദിരത്തില്‍ പി. സതിയമ്മ 
70 ദിവാകരന്‍, കെ. 23-3-2006-ല്‍ മരണപ്പെട്ടുപോയതായും 


താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 


വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ 
ഷാജി ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം 
ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 


(rd പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വാജി, ഡി. മകന്‍ 54 
2 ഷാബു, ഡി. » 52 
3 ഷീബ മകള്‍ 49 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ച 
കക്ഷികളാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തി 
നുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


തപാലിലോ 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 212 





(10) 


നമ്പര്‍ ബി2-19958/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
കന്റോണ്‍മെന്റ്‌ നോര്‍ത്ത്‌ ഉപാസന നഗര്‍ 37, ഷാജി 
മന്ദിരത്തില്‍ ദിവാകരന്‍, കെ. 8/0 മാധവന്‍ 12-10-2015-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മകന്‍ ടി വീട്ടില്‍ ഷാജി ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വാജി, ഡി. മകന്‍ 54 
2 ഷാബു, ഡി. 5 52 
3 ഷീബ മകള്‍ 49 


(പരേതന്റെ ഭാര്യ, മാതാപിതാക്കള്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ച 
കക്ഷികളാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 
ദിവസത്തി നുള്ളില്‍ ഈ ആഫീസില്‍ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു ശേഷമോ തപാലിലോ 


ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


നേരിട്ട്‌ 


(1) 


നമ്പര്‍ ബി2-17668/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ മുണ്ടയ്ക്കല്‍ 
എ. ആര്‍. എ. 111 ബി പചെപ്പള്ളിയില്‍ വീട്ടില്‍ 
എ. നുജുമുദ്ദീന്‍ 29-5-2018-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ ഹയറുന്നീസ, ഇ. 
അപേക്ഷയിന്‍മേല്‍ മുണ്ടയ്ക്കല്‍ 


മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


ബോധിപ്പിച്ചു വന്ന 
വില്ല ജാഫീസര്‍ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹയറുന്നിസ, ഇ. ഭാര്യ 49 
2 അഫ്സല്‍, എന്‍. മകന്‍ 23 
3 ആസിഫ്‌, എന്‍. > 19 
4 അജ്മല്‍, എന്‍. ടട 18 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


112 


(12) 


നമ്പര്‍ ബി2-18217/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ 


തെക്കേവിള പി. ഒ., ടി. ആര്‍. എ. സി. 21, ശിവശൈല 
ത്തില്‍ 


തായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 


കെ. എസ്‌. കിഷോര്‍ 18-8-2020-ല്‍ മരണപ്പെട്ടുപോയ 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മകന്‍ ടി 
വീട്ടില്‍ രജത്‌ കിഷോര്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മുണ്ടയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിന്ധു കിഷോര്‍ ഭാര്യ 51 
2 രജത്‌ കിഷോര്‍ മകന്‍ 26 
3 രചന, എസ്‌. മകള്‍ 21 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(13) 


നമ്പര്‍ ബി2-18349 /2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ ഇടനാട്‌ പി. ഒ., 
കാരംകോട്‌ എസ്‌. എസ്‌. ഭവനില്‍ സൂഗതന്‍ 6-4-2014-നും 
ഭാര്യ കെ. സരസ്വതി 8-6-2018-ലും മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
ടി വീട്ടില്‍ 


ആദര്‍ശ്‌, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ മീനാട്‌, 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതരുടെ മകന്‍ 
മയ്യനാട്‌ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ 


വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിഷ ബിജു മകള്‍ 38 
2 ആദര്‍ശ്‌, എസ്‌. മകന്‍ 35 


(പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതരുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 213 





(14) 


നമ്പര്‍ ബി2-18759/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ റ്റി. കെ. 
എം. സി. പി. ഒ., കരിക്കോട്‌, എലിപ്പക്കോണത്ത്‌ തെക്കതില്‍ 
ജനാര്‍ദ്ദന ഭവനത്തില്‍ ശാന്തകുമാര്‍, എസ്‌. ജെ. 
17-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ സന്ധൃദേവി, എസ്‌. ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്‍മേല്‍ ക്കറ്റങ്കര വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സന്ധ്യദേവി, എസ്‌. ഭാരൃ 45 
2 ഹരിശാന്ത്‌, എസ്‌. മകന്‍ 25 
3 എസ്‌. ശ്രീശാന്ത്‌ ക 19 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമ ല്ലാത്തതാണ്‌. 


(15) 


നമ്പര്‍ ബി2-18793/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
കന്റോണ്‍മെന്റ്‌ സൌത്ത്‌ സി. ആര്‍. എ. നഗര്‍ 187 
പുരയിടത്തില്‍ മണി, ജി. 26-7-2019-ല്‍ മരണപ്പെട്ടുപോയതായും 


ഡിപ്പോ 


വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ശാരദമണി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം 
ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 


നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 
ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാരദമണി ഭാരൃ 57 
2 സെല്‍വകുമാരി മകള്‍ 37 
3 വിജയലക്ഷ്മി കം 36 
4 ശിവകുമാര്‍ മകന്‍ 35 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആര്‍ക്കെങ്കിലും 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


നല്‍കുന്നതില്‍ 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 


ഹാജരാകേണ്ടതാണ്‌. 


113 


(16) 


നമ്പര്‍ ബി2- 18823 /2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
പള്ളിത്തോട്ടം എച്ച്‌ & സി കോളനി, ഹൌസ്‌ നമ്പര്‍, 19-ല്‍ 
റഹിയാനത്ത്‌ 8-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി 
വീട്ടില്‍ അബ്ദുള്‍ ഖലാം ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കൊല്ലം വെസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അബ്ദൂള്‍ ഖലാം ഭര്‍ത്താവ്‌ 67 

2 നജീല മകള്‍ 43 

3 നെജീബ്‌ മകന്‍ 40 

4 നാജിറ മകള്‍ 38 

5 മുഹമ്മദ്‌ സജീവ്‌ മകന്‍ 35 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ഈ പരസ്യം 


നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(17) 


നമ്പര്‍ ബി2-19107/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
തിരുമുല്ലാവാരം പി. ഒ., പുന്നത്തല മങ്ങാട്ടഴികത്ത്‌ വീട്ടില്‍ 
ജി, സുഷമ 6-9-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ 
സുമീഷ്‌ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം 
വെസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുജിത്ത്‌ മകന്‍ 37 
2 സുമീഷ്‌ ം 36 
(്രരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ നല്‍കുന്നതില്‍ 


ഈ പരസ്യം 


ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


214 





(18) 


നമ്പര്‍ ബി2-19152/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ ചിറക്കര വില്ലേജില്‍ ചിറക്കര, 
ഉളിയനാട്‌, വിളയിലഴികത്ത്‌ വീട്ടില്‍ സജിത്ത്‌ 11-5-2017-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ പിതാവ്‌ ടി വീട്ടില്‍ 
സജീവ്കുമാര്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ ചിറക്കര 
വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയതില്‍ OIG 


വകാശിയാണെന്ന്‌ അറിയുന്നു. 


അവകാശ വിചാരണ 


പറയുന്നവര്‍ അനന്തരാ 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
സജീവ്‌ കൂമാര്‍ പിതാവ്‌ 44 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 
(പരേതന്‍ അവിവാഹിതനായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആര്‍ക്കെങ്കിലും ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ 


കാലാ വധിക്കുശേഷമോ 


നല്‍കുന്നതില്‍ 
ആക്ഷേപമുള്ളപക്ഷം 


ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(19) 


നമ്പര്‍ ബി2-19133/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ ടി. കെ. എം. സി. 
പി. ഒ., പേരൂര്‍ പൊയ്കയില്‍ വീട്ടില്‍ കെ. ഭാര്‍ഗ്ഗവി 
3-9-2019-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ മകന്‍ ടി വീട്ടില്‍ വിഷ്‌ ണുശര്‍മ്മ, എസ്‌. 
ബോഗിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ ക്കറ്റങ്കര വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 M ABMS മകള്‍ 55 
2 സുഗന്ധി, എസ്‌. > 52 
3 സുലജ, എസ്‌. > 50 
4 ജയകുമാര്‍ മകന്‍ 48 
5 സിന്ധൂ, എസ്‌. മകള്‍ 46 
6 മനു മകന്‍ 44 
7 തങ്കരാജ്‌, എസ്‌. ്ി 42 
8 രജനീഷ്‌ 0 40 
9 പ്രശാന്ത്‌, എസ്‌. 5 40 
10 ശ്രീകാന്ത്‌, എസ്‌. 38 
11 ജഗസ്യ, ബി. മകള്‍ 37 
12 വിഷ്ണുശര്‍മ്മ, എസ്‌. മകന്‍ 36 
13 സുകന്യ, ബി. മകള്‍ 34 
14 സായിജ്യോതിഷ്‌, എസ്‌. മകന്‍ 32 


114 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(20) 


നമ്പര്‍ enils-19928 /2020. 2020 ഡിസംബര്‍ 1. 


കൊല്ലം താലൂക്കില്‍ മുളവന വില്ലേജില്‍ കുണ്ടറ പി. ഒ., 
കാഞ്ഞിരകോട്‌ രാജി മന്ദിരത്തില്‍ അനില്‍കുമാര്‍, എസ്‌. 
12-9-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
റീനമോള്‍, ജി. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ മുളവന 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 റീനമോള്‍, ജി. ഭാരൃ 43 
2 ഹേമന്ത്‌, എ. ആര്‍. മകന്‍ 17 
3 അശ്വന്ത്‌, എ. ആര്‍. » 13 
4 വാസന്തി, വി. മാതാവ്‌ 81 


മേല്‍ക്കാണിച്ച മൈനര്‍ മക്കള്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണയില്‍ കഴിഞ്ഞൂവരുന്നതും മൈനറുകള്‍ക്ക്‌ വേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കി 
യിരുന്നതിനാലും പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 
ദിവസത്തി നുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു ശേഷമോ തപാലിലോ 
ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(21) 


നമ്പര്‍ ബി2-17326/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
കന്റോണ്‍മെന്റ്‌ സൌത്ത്‌, സി. ആര്‍. എ. 103, ഷേര്‍ളി 
ഭവനത്തില്‍ തോമസ്‌, വി. 18-7-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ മോളിക്കുട്ടി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മോളിക്കുട്ടി ഭാര്യ 52 

2 ഷേര്‍ളി മകള്‍ 40 

3 ബിനോയ്‌ തോമസ്‌ മകന്‍ 38 


പരേതന്റെ അവകാശികള്‍ മേല്‍പ്പറഞ്ഞവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


215 





(22) 


നമ്പര്‍ ബി2-17390/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ കൊല്ലം 
പുള്ളിടെ ശങ്കര്‍ നഗര്‍ 86 രേഖയില്‍ ഗണപതി സുബ്രഹ്മണ്യം, എസ്‌. 
വിവിധ 


26 -7-2020-ല്‍ മരണപ്പെട്ടുപോയതായും 


ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മകള്‍ ടി വീട്ടില്‍ 
ഗംഗ ഗായ്രതി ഭദ്രന്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കൊല്ലം ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എം. രാജലക്ഷ്മി ഭാര്യ 82 
2 രേവതി വെങ്കിടേശ്വരന്‍മകള്‍ 62 
3 ഗംഗ ഗായ്രരി ഭദ്രന്‍ മകള്‍ 55 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍പ്പറഞ്ഞവരാ ണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ുൃം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ 
കാലാ വധിക്കുശേഷമോ 


ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(23) 


നമ്പര്‍ ബി2-17424/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ 
തെക്കേവിള ചേരിയില്‍ വുന്ദാവനില്‍ ഗീതാകൃഷ്ണന്‍, ആര്‍. 
വിവിധ 


13-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും 


ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ശ്രീലത, എല്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മുണ്ടയ്‌ ക്കല്‍, കൊല്ലും വെസ്റ്റ്‌ വില്ലേജ്‌ ഓഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


(ood പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീലത, എല്‍. ഭാര്യ 51 
2 അജ്ഞന, ജി. എസ്‌. മകള്‍ 26 
3 തങ്കമ്മ മാതാവ്‌ 87 
(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍പ്പറഞ്ഞവരാ ണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ുൃം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ 
കാലാ വധിക്കുശേഷമോ 


ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


Gaz. No. 2/2021/DTP (CLR). 


115 


(24) 


നമ്പര്‍ ബി2-17432 /2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ ഇരവിപുരം വില്ലേജില്‍ സംസം നഗര്‍ 
133 പ്രശാന്തി നിവാസില്‍ ജി. ശശികല 6-8-2019-ല്‍ 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ടി വീട്ടില്‍ 


അഞ്ജു സുരേഷ്‌ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍ മേല്‍ 


ഒരു 


നല്‍കണമെന്ന്‌ പരേതയുടെ മകള്‍ 
ഇരവിപുരം വില്ലേജ്‌ ഓഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുരേഷ്ബാബു, കെ. ഭര്‍ത്താവ്‌ 57 
2 അഞ്ജു സുരേഷ്‌ മകള്‍ 27 
3 അനുപമ സുരേഷ്‌ 3 25 
(പരേതയുടെ മാതാ പിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 
പരേതയുടെ അവകാശികള്‍ മേല്‍പ്പറഞ്ഞവരാ ണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ നേരിട്ട്‌ 


കാലാവധിക്കുശേഷമോ 


ഈ പരസ്യം 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(25) 


നമ്പര്‍ ബി2-17472/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ ശക്തികുളങ്ങര വില്ലേജില്‍ ആക്കൂര്‍ 
വീട്ടില്‍ എ. ബലഭദ്രന്‍ 22-1-2016-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
മകന്‍ ടി വീട്ടില്‍ 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഷിബു, ബി. 
ശക്തികുളങ്ങര, ചിങ്ങോലില്‍ വില്ലേജ്‌ ഓഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 രാധാമണി ഭാരൃ 71 
2 സിബി മകന്‍ 47 
3 ഷിബു 3 46 
4 റിച്ച മകള്‍ 44 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ നേരിട്ട്‌ 


കാലാവധിക്കുശേഷമോ 


ഈ പരസ്യം 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


216 





(26) 


നമ്പര്‍ ബി2-127481/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ മയ്യനാട്‌ 


ചേരിയില്‍ സുശീല ഭവനില്‍ രാജി 10-12-2013-@8 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ പിതാവ്‌ ടി വീട്ടില്‍ വിമലന്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മയ്യനാട്‌, കരീപ്ര വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നയാള്‍ അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
സുഭാഷ്‌ ഭര്‍ത്താവ്‌ 37 


(പരേത സന്താനരഹിതയായിരുന്നു.) 


പരേതയുടെ അവകാശി 


ഏക 
കക്ഷിയാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


മേല്‍ക്കാണിച്ച 


നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ 


കാലാവധിക്കുശേഷമോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹഫമല്ലാത്തതാണ്‌. 


(27) 


നമ്പര്‍ enf2-19143/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്‌ വില്ലേജില്‍ 
6D 6D Oo 6D 


തേവള്ളി പി. ഒ., പുത്തന്‍വീട്ടില്‍ എന്‍. സരോജിനി 


22-12-1997-@ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ 
രാജിവ്‌ 


കുഞ്ഞുകൃഷ്ണന്‍ ബോധിപ്പിച്ചുവന്ന 


അപേക്ഷയിന്‍മേല്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 കെ. ഇന്ദിര മകള്‍ 85 
2 കെ. ശരത്ച്രന്ദന്‍ മകന്‍ 81 
3 കെ. ഗോപാലകൃഷ്ണന്‍ ം 76 
4 Os, COGELABAS 29 72 
5 രാജീവ്‌ കുഞ്ഞുകൃഷ്ണന്‍ » 68 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.?) 

പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കു ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


116 


(28) 


നമ്പര്‍ ബി2-17492 /2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ മയ്യനാട്‌ 
ചേരിയില്‍ രാജ്‌ നിവാസില്‍ രാധമ്മ, പി. 6-3-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ മകന്‍ ടി വീട്ടില്‍ സിന്ധുരാജ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മയ്യനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നയാള്‍ 


അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
സിന്ധുരാജ്‌, ഡി. മകന്‍ 51 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ ഏക അവകാശി മേല്‍ക്കാണിച്ച 
കക്ഷിയാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ 


കാ ലാ വധിക്കുശേഷമോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(29) 


നമ്പര്‍ ബി2-21232/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ കച്ചേരി 
6D 6D Oo 6D 

പി. ഒ., കോട്ടമുക്ക്‌ നിയര്‍ ദുര്‍ഗ്ലാക്ഷ്വേതം ദി നെസ്റ്റില്‍ 

ആര്‍. സാറുബാല ഷം രാജഗോപാലന്‍, കെ. 28-10-2020-ല്‍ 

മരണപ്പെട്ടുപോയ തായുംവിവിധാവശ്യങ്ങള്‍ക്ക്‌ 

ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണ 

മെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ രാജഗോപാലന്‍, കെ. 

ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍ മേല്‍ കൊല്ലം വെസ്റ്റ്‌ 

6D Oo 

വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 

നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു 


(രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജഗോപാലന്‍, കെ. ഭര്‍ത്താവ്‌ 68 
2 രേവതി, ആര്‍. മകള്‍ 38 


3 വെങ്കിട്ടകൃഷ്ണന്‍, ആര്‍.മകന്‍ 36 


4 ബാലാജി, ആര്‍. 35 


2 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ 
കാലാവധിക്കു ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


217 





(30) 


നമ്പര്‍ onil2-21323/2020. 2020 ഡിസംബര്‍ 21. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ മയ്യനാട്‌ 


നെടിയവിളയില്‍ വിനോദ്ചന്ദ്‌, സി. 9/0 ചന്ദ്രശേഖരന്‍ 
21-11-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധാവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
ടി എസ്‌ . 
മയ്യ നാട്‌ 


പരേതന്റെ മകന്‍ വീട്ടില്‍ ആനന്ദ്‌, വി. 


ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നന്ദിനി, വി. എസ്‌. മകള്‍ 27 
2 ആനന, വി. എസ്‌. മകന്‍ 24 


(പരേതന്റെ ഭാര്യ, മാതാവ്‌ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ 
ആര്‍ക്കെങ്കിലും 


ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമ ല്ലാത്തതാണ്‌. 


(31) 


നമ്പര്‍ ബി3-21214/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കിഴക്കേ കല്ലട വില്ലേജില്‍ 
തെക്കേമുറി ചേരിയില്‍ കൈലാസം അമ്പുവിള വീട്ടില്‍ 
കവിരാജ്‌ 5-11-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ 


അവകാശ 


സരളമ്മ, ജി. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കിഴക്കേ കല്ലട, പനയം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരളമ്മ, ജി. മാതാവ്‌ 76 
2 താര തങ്കപ്പന്‍ ഭാര്യ 47 
3 കാൌശിക്‌ രാജ്‌ മകന്‍ 1 


മേല്‍കാണിച്ച മൈനര്‍ മകന്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണയില്‍ കഴിഞ്ഞുവരുന്നതും മൈനറി നുവേണ്ടി 
എന്ന നിലയില്‍ മൊഴി 
ഹാജരാക്കിയിരുന്നതിനാലും പരേതന്റെ അവകാശികള്‍ 
മേല്‍ക്കാണിച്ചവരാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസും ഗസ്റ്റില്‍ പപസിദ്ധപ്പെടുത്തി കൃതം 
30 ദിവത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ തപാലിലോ 


അപേക്ഷക സാരക്ഷക 


ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


117 


(32) 


നമ്പര്‍ ബി3-22049/2020. 2020 ഡിസംബര്‍ 29. 


കൊല്ലം താലൂക്കില്‍ പനയം വില്ലേജില്‍ ചോനംചിറ 


ചേരിയില്‍ രാമനിലയം വീട്ടില്‍ സുരേഷ്ബാബു, ടി. 
6-12-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മാതാവ്‌ ടി 


വീട്ടില്‍ വിജയലക്ഷ്മി, സി. എം. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പനയം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
വിജയലക്ഷ്മി, സി. എം. മാതാവ്‌ 57 


(പരേതന്‍ നിയമപരമായി വിവാഹബന്ധം വേര്‍പെടുത്തി 


യിട്ടുള്ളതും സന്താനരഹിതനുമായിരുന്നു.) 


പരേതന്റെ അവകാശി മേല്‍കാണിച്ച 


ഏക 
കക്ഷിയാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 
ദിവസത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
തപാലിലോ 


കാ ലാ വധിക്കുശേഷമോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(33) 


നമ്പര്‍ ബി3-21310/2020. 2020 ഡിസംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ വടക്കേവിള വില്ലേജില്‍, പട്ടത്താനം 
കൈലാസ്‌ വീട്ടില്‍ എ. കരുണാകരന്‍ 2-5-1977-C8 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ പരേതന്റെ മകന്‍ പട്ടം വില്ലേജില്‍ വൃന്ദാവന്‍ 
ഹഈസിംഗ്‌ കോളനി, കവിത വീട്ടില്‍ കെ. അനില്‍കുമാര്‍ 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ റ്റി. വി. പുരം, 
പട്ടം വടക്കേവിള വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനില്‍ കുമാര്‍, കെ. മകന്‍ 74 
2 മിനി, കെ. മകള്‍ 48 


പരേതന്റെ അവകാശികള്‍ മേല്‍കാണിച്ച 
കക്ഷികളാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ.പസിദ്ധപ്പെടുത്തി കൃത്ൃം 30 
ഈ 


ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ തപാലിലോ 


ദിവസത്തി നുള്ളില്‍ ആഫീസില്‍ നേരിട്ട്‌ 


ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


218 





(34) 


നമ്പര്‍ ബി2-19938/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ പാരിപ്പള്ളി വില്ലേജില്‍ പാരിപ്പള്ളി 
കിഴക്കനേല പി. ഒ., അമൃതവര്‍ഷിണിയില്‍ സന്ധ്യ, എസ്‌. 
wlio ദ്രികര്‍ത്തന്‍, പി. 2-10-2020-ല്‍ മരണപ്പെട്ടുപോയ 
തായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ യധ്രികര്‍ത്തന്‍, പി. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പാരിപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ര്രികര്‍ത്തന്‍, പി. ഭര്‍ത്താവ്‌ 47 
2 അമൃത, എസ്‌. മകള്‍ 11 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(35) 


നമ്പര്‍ ബി3-19723/2020. 2020 ഡിസംബര്‍ 1. 


കൊല്ലം താലൂക്കില്‍ തഴുത്തല വില്ലേജില്‍ ഉമയനല്ലൂര്‍ 
പുതുച്ചിറ അശ്വതി വീട്ടില്‍ ഗിരിജ കുമാരി 20-1-2020-ല്‍ 
മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണ 
മെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ സോമരാജന്‍ 
അപേക്ഷയിന്‍മേല്‍ 


ബോധിപ്പിച്ചു വന്ന തഴുത്തല 


വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സോമരാജന്‍ ഭര്‍ത്താവ്‌ 68 
2 ജിത, എസ്‌. മകള്‍ 38 
3 ജിമ, എസ്‌. > 36 


പരേതയുടെ അവകാശികള്‍ മേല്‍കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ 
ഈ 
കാലാവധിക്കു ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


118 


(36) 


No. B2-20838/2020. 14th December 2020. 


Notice is hereby given to all to whom it may concern 
that Christy Lazer residing at Anugraha, behind 
Thangasseri Market, Thangasseri P. O., Kollam West 
Village, Kollam Taluk, Kollam District in Kerela State has 
filed an application before this office for the issuance of 
a legal heirship certificate in respect of her husband 
Lazar Thekkeputhen Egnatious who died on 18-10-2020. 
The certificate is requested for producing various 
purposes. Enquiry conducted through the Village Officer 
of Kollam West reveals that the undermentioned are the 
legal heirs of the deceased. 


SCHEDULE 
SL. Name Relationship with Age 
൧0. of the legal heirs the deceased 
1 Christy Lazer Wife 67 
2 Shirly Lazar Daughter 42 
3 Dilip Lazar Son 31 


It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections if any 
against the issue of the said certificate should be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazette. 
Those sent by post or filed after the stipulated time will 
not be considered at any level. 


Taluk Office, 
Kollam. 


(Sd.) 
Tahsildar. 


Karunagappally Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി-11677/2019. 2020 ഫെബ്രുവരി 26. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കുലശേഖരപുരം 
വില്ലേജില്‍ കടത്തൂര്‍ മുറിയില്‍ തട്ടാരപ്പള്ളില്‍ പുത്തന്‍വീട്ടില്‍ 
അബ്ദുല്‍ റഷീദ്‌ 3-10-2017-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ സഫിയ ബീവി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
കുലശേഖരപുരം, വടക്കുംതല വില്ലേജാഫീസര്‍മാര്‍ 
അവകാശ വിചാരണ 


അന്വേഷണം നടത്തിയതിലും 


നടത്തിയതിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ (്പകാരവും 


അബ്ദൂല്‍ റഷീദ്‌ 3-10-2017-ല്‍ മരണമടതഞ്ഞുവെന്നും 
താഴെ 


പരേതന്റെ അവകാശികളായി പറയുന്നവര്‍ 


മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


